Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL /TV( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


- 
കക 
GOVERNN 


രള സർക് 


പാ 


രാർ 


NMENT OF 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 ഫെബ്രുവരി 4 
4th February 2020 

1195 മകരം 21 
21st Makaram 1195 

1941 മാഘം 15 
15th Magha 1941 


Vol. IX . 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


- (1) 


മകൾ 


1028 KERALA GAZETTE 

[ PART III 
Peerumede Taluk 

ആകയാൽ പരേതരുടെ അനന്തരാവകാശികളായി മുകളിൽ 

പേര് ചേർത്തിരിക്കുന്ന 2 (രണ്ട്) പേർ മാത്രമാണെന്ന് കാണിച്ച് 
പരസ്യം 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും 

എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
നമ്പർ ജി1 - 11786 / 2019 . 

2020 ജനുവരി 3. 

കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് 

തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
ഇടുക്കി ജില്ലയിൽ പീരു മേട് താലൂക്കിൽ കുമളി 

ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാലിലും 
വില്ലേജിൽ അമരാവതി കരയിൽ ഓലിക്കൽ വീട്ടിൽ മദനൻ 

ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 
എന്നയാൾ 27 - 12 - 2010 - ൽ മരണമടഞ്ഞിട്ടുള്ള താ ണെന്നും 
പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് താലൂക്കാഫീസ്, 

- ( ഒപ്പ്) 
കാണിച്ച് പരേതന്റെ ഭാര്യ ലക്ഷി സമർപ്പിച്ച അപേക്ഷയിൻമേൽ പീരുമേട്. 

- തഹശീൽദാർ. 
കുമളി വില്ലേ ജാ ഫീസർ മുഖേന അ വ കാശ വിചാ ര ണ 
നടത്തിയതിൽ കുമളി വില്ലേജിൽ ഓലിക്കൽ വീട്ടിൽ മദനൻ 

Thodupuzha Taluk 
എന്ന യാൾ 27 - 12 - 2010 - ൽ മരണമടഞ്ഞിട്ടുള്ളതാ ണെന്നും 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവർ 

പരസ്യം 
മാത്രമാണെന്നും കാണുന്നു . 

( 1) 
ക്രമ പേര് പരേതനുമായുള്ള വയസ് നമ്പർ എഫ്1 - 16074/ 2019. 

2019 നവംബർ 23 . 
നമ്പർ 

ബന്ധം 

- തൊടുപുഴ താലൂക്കിൽ വെള്ളിയാ മറ്റം വില്ലേ ജിൽ 
ലക്ഷ്മി 

ഭാര്യ 

പുളിമൂട്ടിൽ വീട്ടിൽ സെബാസ്റ്റ്യൻ എന്നയാൾ 2 - 10 - 2019 -ാം 
രമണി 

തീയതി മരണപ്പെട്ടിട്ടുള്ള തി നാൽ പരേതന്റെ മക ളാ യ 
ഷിജി 

ഡോളി സെബാസ്റ്റ്യൻ സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
രാജേഷ് 

മകൻ 

അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 

അന്വേഷണം നടത്തിയതിൽ ടി സെബാസ്റ്റ്യൻ എന്ന യാൾ 
മിനി സോമൻ മകൾ 

2- 10 - 2019 -ാം തീയതി മരിച്ചതായും താഴെ പറയുന്നവർ മാത്രമാണ് 
ആകയാൽ പരേതന്റെ അനന്തരാവകാശികൾ മുകളിൽ പരേതന്റെ അവകാശികൾ എന്നും അറിവായിരിക്കുന്നു . 
പേര് ചേർത്തിരിക്കുന്ന 5 ( അ ഞ്ച് ) പേർ മാത്രമാണെന്ന് 

| കമ പേര് 

പരേതനുമായുള്ള വയസ് 
കാണിച്ച് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിന് 

നമ്പർ 

ബന്ധം 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസി ദ്ധീക രിച്ച് 30 

ആനിയമ്മ 

ഭാര്യ - 70 
ദിവസത്തിനകം പീരുമേട് തഹശീൽദാർ മുമ്പാകെ നേരിൽ - 2 

ഡോളി സെബാസ്റ്റ്യൻ 

മകൾ - 48 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 

സാലി ജോസ് 
ക ഴി ഞ്ഞും തപാ ലിലും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 

റെന്നി സിബി 
പരിഗണിക്കുന്നതല്ല . 

(പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ്. 

മേൽ വിവരിച്ച വർ മാത്രമാണ് അവകാശികളെന്നു 
നമ്പർ ജി1- 11061/ 2019 . 

2019 ഡിസംബർ 30. 

കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ പീരുമേട് ആ ക്ഷേ പ മുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
വില്ലേ ജിൽ കുട്ടിക്കാനം കര യിൽ മുക ളേൽ വീട്ടിൽ - പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ജോസഫ് മാത എന്ന യാളും ടിയാന്റെ ഭാര്യ മേഴ്സി ഹാജരായി സമർപ്പിക്കേണ്ട താ ണ്. താമ സിച്ചോ തപാൽ 
ജോസഫും 5 - 12 - 2019 -ാം തീയതിയിൽ മരണമടഞ്ഞിട്ടുള്ള മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
താണെന്നും പരേതരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതല്ല. 
നൽകണമെന്ന് കാണിച്ച് പരേതരുടെ മകൻ മാത്യു ജോസഫ് 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ പീരുമേട് വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാ ര ണ നട ത്തി യതിൽ പീരുമേട് 

നമ്പർ എഫ്1 - 15541/ 2019. 

2019 നവംബർ 26. 
വില്ലേജിൽ മുകളേൽ വീട്ടിൽ ജോസഫ് മാത്യു എന്നയാളും 
ടിയാന്റെ ഭാര്യ മേഴ്സി ജോസഫും 5 - 12 - 2019- ൽ മരണമടഞ്ഞി 

- തൊടു പു ഴ താ ലൂ ക്കിൽ തൊടു പു ഴ വില്ലേ ജിൽ 
ട്ടുള്ളതാണെന്നും പരേതരുടെ നിയമാനുസൃത അവകാശികൾ 

തൊട്ടിയിൽ വീട്ടിൽ ശോഭന , കെ . എ . എന്നവർ 22 - 9 - 2019 -ാം 
താഴെ പറയുന്നവർ മാത്രമാണെന്നും കാണുന്നു. 

തീയതി മരിച്ചുപോയ തി നാൽ പരേതയുടെ ഭർത്താവായ 

രമണൻ, റ്റി. കെ . സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
കമ - പേര് പരേതനുമായുള്ള വയസ് 

അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
നമ്പർ 

ബന്ധം 

അന്വേഷണം നട ത്തി യ തിൽ ടി ശോഭ ന , കെ . എ . 
- 1 മാത്യു ജോസഫ് 

മകൻ 

എന്നവർ 22- 9 - 2019 -ാം തീയതി മരിച്ചതായും താഴെ പറയുന്നവർ 
- 2 അഗസ്റ്റിൻ ജോസഫ് 

- 23 

മാത്രമാണ് പരേതേയുടെ അവകാശികൾ എന്നുംഅറിവായിരിക്കുന്നു. 


( 2 ) 


- 


25 


100 


4th FEB. 2020) 


COMMISSIONERATE OF LAND REVENUE 


1029 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ ടി 
മാ ധ വൻപിള്ള മകൻ രാമ കൃ ഷ് ണ പിള്ള എന്ന യാൾ 
20- 6 -2018 -ാം തീയതി മരിച്ചതായും താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ അവകാശികൾ എന്നും അറിവായിരിക്കുന്നു. 


- 


54 


- 2 


- രമണൻ, റ്റി. കെ . ഭർത്താവ് 
-- അനൂപ്, റ്റി. ആർ. 

മകൻ 
അഞ്ജുമോൾ, റ്റി. ആർ. മകൾ 


- 


33 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ളവയസ് 
- ബന്ധം 


- 3 


(പരേതയുടെ മാതാപിതാക്കൾ മരണമടഞ്ഞിട്ടുള്ളതാണ്.) 


- 1 രാജശ്രീ, പി . ആർ. 

- മകൾ 
2 മധുസൂദനൻ, പി. ആർ. 

മകൻ 
3 സിന്ധു രമേഷ് മരണപ്പെട്ട മകൻ 

രമേശ്, പി . ആർ.- ന്റെ ഭാര്യ 


മേൽ വിവരിച്ച വർ മാത്ര മാണ് അവകാശികളെന്നു 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേണ്ട താ ണ്. താമസിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


4 നന്ദിത , ആർ. 


മകൾ 


5 നിവേദിത , ആർ. 


(പരേതന്റെ ഭാര്യ ലീലാമ്മ 13- 1- 2018 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്.) 


നമ്പർ എഫ്1 - 16178 / 2019. 


2019 നവംബർ 25. 


- തൊടു പു ഴ താ ലൂ ക്കിൽ വണ്ണപ്പുറം വില്ലേ ജിൽ 
തലപ്പിള്ളിൽ വീട്ടിൽ സുരേന്ദ്രൻ, സി . എസ്. എന്ന യാൾ 
24 - 3 - 2011 -ാം തീയതി മരിച്ചു പോയ തി നാൽ പരേതന്റെ 
ഭാര്യ സുശീല സുരേന്ദ്രൻ സമർപ്പിച്ച അവകാശ സർട്ടിഫി 
ക്കറ്റിനുള്ള അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ ടി സുരേന്ദ്രൻ, സി. എസ്. 
എന്ന യാൾ 24 - 3 - 2011 -ാം തീയതി മരിച്ച തായും താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്നും 
അറിവായിരിക്കുന്നു. 


- മേൽ വിവരിച്ച വർ മാത്രമാണ് അവ കാ ശി കളെന്നു 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ആ യത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേ ണ്ട താ ണ് . താമ സിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
തൊടുപുഴ. 


(ഒപ്പ്) 
തഹശീൽദാർ. 


തിരുത്തൽ പരസ്യം 


- പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


സുശീല സുരേന്ദ്രൻ 

ഭാര്യ 
സുമി, റ്റി . എസ്. 

മകൾ - 32 
സുബി, റ്റി. എസ്. 

സൂര്യ റ്റി. സുരേന്ദ്രൻ 
(പരേതന്റെ മാതാപിതാക്കൾ മരണമടഞ്ഞിട്ടുള്ളതാണ്.) 

മേൽ വിവരിച്ച വർ മാത്രമാണ് അവ കാ ശികളെന്നു 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


നമ്പർ എഫ് 1- 11492 /2019. 

2019 ഡിസംബർ 17. 
- 29- 10 - 2019 -ാം തീയതിയിലെ 43 -ാം നമ്പർ കേരള ഗസറ്റിൽ 
( വാല്യം 8 , പാർട്ട് III ) കമ്മീ ഷ ണ റേറ്റ് ഓഫ് ലാന്റ് 
റവന വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 96 94 - ൽ കമ ന മ്പർ 
( 9 ) ആയി പസി ദ്ധീക രിച്ച മേൽനമ്പർ പര സ്യ ത്തിൽ 
അവകാശിയായ ജിമോൾ, എസ്. ജി . യുടെ വയസ് 63 
എന്നത് 39 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


4 


നമ്പർ എഫ്1 - 10669 / 2019 . 


2019 ഡിസംബർ 17. 


- 5 -11- 2019 -ാം തീയതിയിലെ 44 -ാം നമ്പർ കേരള ഗസറ്റിൽ 
( വാല്യം 8 , പാർട്ട് III ) കമ്മീ ഷ ണ റേറ്റ് ഓഫ് ലാന്റ് 
റവന വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 9924 - ൽ കമ ന മ്പർ 
( 1) ആയി (പസി ദ്ധീക രിച്ച മേൽനമ്പർ പര സ്യ ത്തിൽ 
അവകാശികളുടെ പരേതനുമായുള്ള ബന്ധത്തിൽ ക്രമനമ്പർ 
1 ആയി ചേർത്തിരിക്കുന്ന അൽഫോൻസ് മാനുവൽ മകൾ 
എന്നത് അൽഫോൻസ മാനു വൽ ഭാര്യ എന്ന് തിരുത്തി. 
വായിക്കേണ്ടതാണ്. 


നമ്പർ എഫ്7 - 16432 / 2019 . 


2019 നവംബർ 19. 


തൊടു പുഴ താ ലൂ ക്കിൽ കുട യ ത്തൂർ വില്ലേ ജിൽ 
പഴവേലിക്കുളത്ത് വീട്ടിൽ മാധവൻപിള്ള മകൻ രാമകൃഷ്ണപിള്ള 
എന്നയാൾ 20 -6 -2018 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ 
മകൻ പി . ആർ. മധു സൂ ധ ന ൻ സമർപ്പിച്ച അ വ കാശ 
സർട്ടി ഫി ക്ക റ്റി നുള്ള അപേക്ഷ യി മേൽ ബന്ധ പ്പെട്ട 


താലൂക്കാഫീസ്, 
- തൊടുപുഴ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


101 


1030 


KERALA GAZETTE 


[PART III 


ERNAKULAM DISTRICT 

Kochi Taluk 


പരസ്യം 


- ( 1) 


നമ്പർ എച്ച്2 - 5667/ 2019. 

2019 നവംബർ 15 . 
- കൊച്ചി താലൂ ക്കിൽ ഫോർട്ടു കൊച്ചി വില്ലേ ജിൽ 
സി. സി . 4 / 1405 എ വീട്ടിൽ കെ . എൽ. വില്യം എന്നയാൾ മരിച്ചു 
പോയെന്നും കൊച്ചി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാ 
ക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ ജെയിംസ് കെ . ഡബ്ല . സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ കെ . എൽ. വില്യം എന്നയാൾ 31 - 7 -2016 -ാം തീയതി 
മരിച്ചുപോയിട്ടുള്ളതായും പരേതന്റെ അവകാശിയായി താഴെ 
പറയുന്നയാൾ മാത്രമാണെന്നും അറിവായിരിക്കുന്നു. 
പേര് 

പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ എച്ച്2 - 11507 /2019. 

2019 നവംബർ 14. 
-- കൊച്ചി താലൂക്കിൽ എളങ്കുന്നപ്പുഴവില്ലേജിൽ പത്തിപറമ്പിൽ 
വീട്ടിൽ സ്റ്റിജൻ ഫഡിഎന്നയാൾ മരിച്ചുപോയെന്നും ബാങ്കിൽ 
ഹാജരാക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട്പരേതന്റെഭാര്യ ആഞ്ചലീന സ്റ്റിജൻ എന്നവർ സമർപ്പിച്ച് 
അപേക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജ് ഓഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ സ്റ്റിജൻ ഫഡി എന്ന യാൾ 
14 -9- 2019 -ാം തീയതിയിൽ മരിച്ചുപോയിട്ടുള്ളതായും പരേതന്റെ 
അ വ കാ ശി ക ൾ താഴെ പറ യു ന്ന വർ മാത്ര മാ ണെന്നും 
അറിവായിരിക്കുന്നു. 
| ക്രമ - പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


- 1 


ആഞ്ചലീന സ്റ്റിജൻ 


ഭാര്യ 


3 


ആരൻ സ്റ്റീവ് ഫഡി 

മകൻ 

- 16 
ആൻ സ്റ്റിനിയ ഫ്ളോറൻസ് മകൾ 
മേൽ വിവരിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കൊച്ചി 
തഹശീൽദാർ മുൻപാകെ ഹാജരാകേണ്ടതാണ്. നിശ്ചിത തീയതി 
കഴി ഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . 


ജെയിംസ് കെ . ഡബ്ല . - മകൻ - 50 
മേൽ വിവരിച്ചിട്ടുള്ളയാളാണ്പരേതന്റെഅനന്തരാവകാശി 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കൊച്ചി 
തഹശീൽദാർ മുൻപാകെ ഹാജരാകേണ്ടതാണ്. നിശ്ചിത തീയതി 
കഴി ഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 

( 2 ) 
നമ്പർഎച്ച്2 - 11922/ 2019. 

2019 നവംബർ 15 , 
-- കൊച്ചി താലൂക്കിൽ തോപ്പും പടി വില്ലേ ജിൽ 
ലോബോ കോട്ടേജ് വീട്ടിൽ വിൻസെന്റ് ലോബോ എന്നയാൾ 
മരിച്ചു പോ യെന്നും ബാങ്കിൽ ഹാജ രാ ക്കു ന്ന തിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ 
മകൻ ഹെർമൻ ജോസഫ് ലോബോ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജ്ഓഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
വിൻസെന്റ് ലോബോ എന്നയാൾ 19 - 3 - 2017 -ാം തീയതി 
മരിച്ചുപോയിട്ടുള്ളതായും പരേതന്റെ അവകാശികൾ താഴെ 
പറയുന്നവർ മാത്രമാണെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ എച്ച്2 - 11643 / 2019. 

2019 നവംബർ 13 . 
കൊച്ചി താലൂക്കിൽ തോപ്പുംപടി വില്ലേജിൽ കല്ലുവിള വീട്ടിൽ 
മോഹൻദാസ്, എൻ. എന്നയാൾ മരിച്ചുപോയെന്നും ബാങ്കിൽ 
ഹാജരാക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട്പരേതന്റെഭാര്യ ബേബി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജ്ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
മോഹൻദാസ്, എൻ. എന്നയാൾ 10 -7 - 2017 -ാം തീയതിയിൽ 
മരിച്ചുപോയിട്ടുള്ളതായും പരേതന്റെ അവകാശികൾ താഴെ 
പറയുന്നവർ മാത്രമാണെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനു മായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


| 1 


ബേബി 


ഭാര്യ 


- 2 


ആശാദാസ് 


മകൾ 


അനീഷ് മോഹൻദാസ് 


- മകൻ 


4 അഞ്ജു 


മകൾ 


ഹെർമൻ ജോസഫ് ലോബോ മകൻ 
ക്ലിൻലോബോ 
ഫുൾട്ടൺ ജോൺസൺ ലോബോ 
- ഷെൽബിഇഗ്നേഷ്യസ് ലോബോ 
റിച്ചാർഡ് മെലോയ് ലോബോ 

അലക്സാണ്ടീന എ . ലോബോ മകൾ 
7 ജോൺ സോണിയ ലോബോ 
- മേൽ വിവരിച്ചിട്ടുള്ളവരാണ്പരേതന്റെഅനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കൊച്ചി 
തഹശീൽദാർമുൻപാകെ ഹാജരാകേണ്ടതാണ്. നിശ്ചിത തീയതി 
കഴി ഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 


മേൽ വിവരിച്ചിട്ടുള്ളവരാണ്പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കൊച്ചി 
തഹശീൽദാർ മുൻപാകെ ഹാജരാകേണ്ടതാണ്. നിശ്ചിത തീയതി 
കഴി ഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷ കൾ 
പരിഗണിക്കുന്നതല്ല. 


102 


